Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg .No 
. 2 with RM3073 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERN 


കയ 


രള സർക്കി 
WMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 സെപ്റ്റംബർ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 16 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 ആശ്വിനം 3 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട കൊച്ചി സബ് കോടതി മുമ്പാകെ 

SUCCESSION O . P. 3 /2012 
ഹർജ്ജിക്കാർ: 

1. ട്രീസ ജോസഫ്, W / o സി . എ . ജോസഫ്, 

14/ 856, പാണ്ടിക്കുടി, കൊച്ചി- 682 002. 
ബാബു ജോസഫ്, S /o സി . എ . ജോസഫ്, 

14 / 856, പാണ്ടിക്കുടി, കൊച്ചി-682 002. 
3. ഷൈനി രാജൻ, W / o രാജൻ, 
ചെട്ടുപുഴക്കാരൻ വീട്, 14 / 857എ , പാണ്ടിക്കുടി, 

കൊച്ചി- 682 002. 
4 . അഖിൽ രാജൻ, S/ o രാജൻ, 
ചെട്ടുപുഴക്കാരൻ വീട്, 14 / 857എ , പാണ്ടിക്കുടി, 

കൊച്ചി- 682 002. 
5. അമൽ രാജൻ, S / o രാജൻ, 
ചെട്ടുപുഴക്കാരൻ വീട്, 14/ 857എ , പാണ്ടിക്കുടി, 

കൊച്ചി- 682 002. 
എതിർകക്ഷികൾ - 

1. തോമാ ജോസ്, S / o പി. വി . തോമസ്, 

പുലികോട്ടിൽ വീട്, എങ്കൻഡിയൂർ, 
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. 
2. ട്രീസാ ജോസ്, W / o തോമാ ജോസ്, 

പുലികോട്ടിൽ വീട്, എങ്കൻഡിയൂർ, 
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. 


3. റോയ് മോൻ, S/ o തോമാ ജോസ്, 

പുലികോട്ടിൽ വീട്, എങ്കൻഡിയൂർ, 
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. 
4. ആശാമോൾ, D /o തോമാ ജോസ്, 

പുലികോട്ടിൽ വീട്, എങ്കൻഡിയൂർ, 

തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. 
സി . എ . ജോസഫ് പേരിൽ മട്ടാഞ്ചേരി സബ് ട്രഷറി 
സേവിംഗ്സ് ബാങ്കിൽ സ്ഥിരം നിക്ഷേപത്തിനുള്ള പണം 
ഹർജ്ജിക്കാർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള മേൽ നമ്പർ കേസ് 
1- 11- 2012 -ാം തീയതി വിചാരണയ്ക്ക് വച്ചിട്ടുള്ളതാണ്. ഇക്കാര്യ 
ത്തിൽ ആർക്കെങ്കിലും എതിർപ്പു ണ്ടങ്കിൽ അന്നേദിവസം 
പകൽ 11 മണിക്ക് നേരിട്ടോ വക്കീൽ മുഖാന്തിരമോ ഹാജരാ 
കേ ണ്ട തും അല്ലാത്ത പക്ഷം കേസ് ഹർജ്ജി ക്കാ രു ടെ 
തെളിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നുള്ള വിവരം 
ഇതിനാൽ അറിയിക്കുന്നു . 

കെ . എൽ. ജോസഫ്, 
30 - 7 - 2012. 

ഹർജ്ജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


